Kerala Gazette No . 29 dated 17th July 2018 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 
THIRUVANANTHAPURAM DISTRICT 


തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ഡോ . കെ . വാസുകി, ഐ . എ .എസ്.) 


നമ്പർ ബി20 - 9449 / 2018. 


2018 മേയ് 29. 


വിഷയം: - ന്യായവില പുനർനിർണ്ണയിച്ച് നടപടിക്രമം പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം: - (1) ശ്രീമതി ശുഭാകുമാരി 14 - 2- 2018- ന് സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 


(2) ആർ. ഡി . ഒ. കാര്യാലയത്തിലെ കെ2- 459 / 18 / കെ . ഡിസ് നമ്പർ ഫയൽ. 


തിരുവനന്തപുരം താലൂക്കിൽ കുടപ്പനക്കുന്ന്വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22- ൽ റീസർവെ 218 /31- ൽപ്പെട്ട 4.50 ആർ ഭൂമിക്ക് 
കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ്) റൂൾസ് 1995, പ്രകാരം നിശ്ചയിച്ച ന്യായവില കുറവ് ചെയ്ത് 
നൽകണമെന്ന് ഭൂഉടമയായ ശ്രീമതി ശുഭകുമാരി പരാമർശം (1) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നു . പ്രസ്തുത ഭൂമിക്ക് നിലവിൽ 
- 3, 00,000 ആണ് ആർ ഒന്നിന് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ടിയാളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട റവന്യൂ 
ഡിവി ഷ ണൽ ഓഫീസിലെ ഫയൽ ലഭ്യ മാ ക്കുകയും കക്ഷിയെ ഡെപ്യൂട്ടി കളക്ടർ (ഭൂപ രി ഷ് ക രണ വിഭാഗം) 
21-4- 2018 - ൽ നേരിൽ കേൾക്കുകയും ചെയ്തു . വിചാരണ വേളയിൽ വഴി സൗകര്യമില്ലാത്ത തന്റെ വസ്തുവിനു നിശ്ചയിച്ചിരിക്കുന്ന 
ന്യായവില വളരെ കൂടുതലാണ് എന്നും ടി ഭൂമിക്ക് സെന്റൊന്നിന് - 1, 00,000 ( ഒരു ലക്ഷം) - ൽ താഴെ മാത്രം വില ലഭിക്കാൻ 
സാദ്ധ്യതയുള്ളൂ എന്നും ന്യായവില ആർ ഒന്നിന് 2,50,000 (രണ്ടര ലക്ഷം) ആയി കുറവ് ചെയ്തു നൽകണമെന്നും കക്ഷി അറിയി 
ച്ചു . ടിയാളുടെ വാദങ്ങളും പരാമർശം (2) പ്രകാരം ലഭ്യമായ ആർ. ഡി. ഒ. കാര്യാലയത്തിലെ ഫയലും മറ്റനുബന്ധ രേഖകളും 
പരിശോധിച്ചതിൽ പ്രസ്തുത ഭൂമിക്ക് നടവഴി മാത്രമേഉള്ളൂ എന്നും സമീപ ഭൂമികളായ സ്വകാര്യവഴി സൗകര്യമുള്ള റീസർവ്വേ 
218 /7 , 218 / 26 എന്നിവയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയായ - 3,00,000 (മൂന്നു ലക്ഷം) തന്നെയാണ് നടവഴി സൗകര്യം 
മാത്രമുള്ള അപേക്ഷാഭൂമിക്കും നിലവിൽ നിശ്ചയിച്ചു നൽകിയിരിക്കുന്നത് എന്നും ബോദ്ധ്യപ്പെട്ടു . ഈ സാഹചര്യത്തിൽ കേരള 
സ്റ്റാമ്പ് ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് റൂൾ 5 പ്രകാരം ടിയാളുടെ അപേക്ഷയിന്മേൽ ചുവടെ ചേർക്കും 
പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


അപേക്ഷകയായ ശ്രീമതി ശുഭാകുമാരി ആവശ്യപ്പെട്ടിരുന്നത് തിരുവനന്തപുരം താലൂക്കിൽ കുടപ്പനക്കുന്ന്വില്ലേജിൽ ബ്ലോക്ക് 
22 - ൽ റീസർവെ 218 / 31 - ൽപ്പെട്ട 4. 50 ആർ വസ്തുവിന്റെ ന്യായവില കുറവു ചെയ്തു നൽകണം എന്നാണ്. ഇക്കാര്യം വിശദമായി 
പരിശോധിച്ചതിൽ സമീപത്തെ വഴി സൗകര്യമുള്ള റീസർവേ 218 / 7, 218 / 26 എന്നീ ഭൂമികൾക്ക് നിശ്ചയിച്ചു നൽകിയ 
ന്യായവിലയായ ആർ ഒന്നിന് 3 ലക്ഷം രൂപ നടവഴി സൗകര്യം മാത്രമുള്ള ടി ഭൂമിക്ക് നിശ്ചയിച്ചു നൽകിയത് ഉചിതമല്ലാത്ത 
തിനാൽ കുടപ്പനക്കുന്ന്വില്ലേജിൽ ബ്ലോക്ക് 22- ൽ റീസർവ്വ 218 / 31 - ൽ പ്പെട്ട ഭൂമിയുടെ ന്യായവില ആർ ഒന്നിന് - 2,50 ,000 
(രണ്ടര ലക്ഷം) ആയി നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 14 - 11 - 2014 - ലെ സർക്കാർ ഉത്തരവ് ( പി) നമ്പർ 188 /14/ റ്റി . ഡി . 
പ്രകാരം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയുടെ 50 % വർദ്ധനവും 31- 3-2018 - ലെ എസ്.ആർ. ഒ. നമ്പർ 186/ 2018 ഉത്തരവ് 
പ്രകാരം ടി വർദ്ധിപ്പിച്ച തുകയുടെ 10 % വർദ്ധനവുകൂടി ഇതിനു പുറമേ കണക്കാക്കേണ്ടതാണ്. 


Gaz . No. 29 /2018 /CLR (Fair Value- Supplement). 


273 


FORM " C 
[ See Rule 6 (8 )] 
NOTIFICATION 


No . B20- 9449/ 2018. 


29th May 2018. 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule ( 8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land) 
Rule, 1995 , the fair value of land in Thiruvananthapuram District is hereby fixed finally as shown in the Schedule 
hereto : 


SCHEDULE 


NameofDistrict 


NameofTaluk 


VillageandSurvey NumberwithSub Division 


Corporation/ Municipality/ Panchayat 


Classificationbyuse 


Fairvalueoftheland alreadyfixed 


RevisedFairValueof 
|G|Land 


Ward 


e 


Thiruvananthapuram 


Thiruvananthapuram 


Kudappanakkunnu BlockNo.22 Re-surveyNo.218/31 


Thiruvananthapuram 


Residentialplot withoutroadaccess 


-3,00,000perAre 


-2,50,000per 
Are 


Collectorate, 
Thiruvananthapuram . 


( Sd.) 
District Collector. 


KOLLAM DISTRICT 
കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . എസ്. കാർത്തികേയൻ, ഐ . എ . എസ്.) 


നമ്പർ എം1- 62545 / 2018 . 


2018 മേയ് 31. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച് 
സൂചന (1) ശ്രീ . നാഷ്, അനിൽകുമാർ സമർപ്പിച്ച അപ്പീൽ. 

- (2) കൊല്ലം സബ് കളക്ടറുടെ 8- 2- 2018- ലെ എഫ്-5459/ 2018 -ാം നമ്പർ റിപ്പോർട്ട്. 
- (3) ഡെപ്യൂട്ടി കളക്ടർ (ജനറൽ) & അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ സ്ഥലപരിശോധന റിപ്പോർട്ട്. 


കരുനാഗപ്പള്ളി താലൂക്കിൽ കരുനാഗപ്പള്ളി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 10 - ൽ റീസർവ്വ 615 /8 -1, 615/8 -2 എന്നിവയിൽ 
ഉൾപ്പെട്ട വസ്ത ക്രയവിക്രയം ചെയ്യേണ്ടതിന്റെ ആവശ്യത്തിലേക്കായി ന്യായവില നിശ്ചയിച്ചു നൽകുന്നതിനാണ് സൂചന(1) പ്രകാരം 
ശ്രീ . നാഷ്, അനിൽ കു മാർ അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ളത്. ടി അപ്പീൽ അപേ ക്ഷ യി മേൽ അന്വേ ഷ ണ വും സ്ഥല 
പ രി ശോ ധ നയും പൂർത്തിയാക്കി കൊല്ലം സബ് കളക്ടർ സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താ ണ്. 


274 


ടി ബ്ലോക്ക് നമ്പർ 10 - ൽ റീസർവെ 615 / 8- ൽപ്പെട്ട വസ്തുവിന്റെ ന്യായവില ആർ ഒന്നിന് - 14 ,82,600 ആയി നിശ്ചയിച്ച് 2010 - ലെ 
സർക്കാർ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപേക്ഷ വസ്തുവിനെ Residential plot with Corp/ Munci/Pan Raod 
Access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 12 ,35,500 ആയി പുനർനിർണ്ണയം നടത്താവുന്നതാണെന്ന് കൊല്ലം സബ് 
കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കാര്യാലയത്തിലെ ഡെപ്യൂട്ടി കളക്ടർ ( ജനറൽ) അപേക്ഷ സ്ഥലം നേരിട്ട് 
പരിശോധിച്ചിട്ടുള്ളതാണ്. കൊല്ലം സബ് കളക്ടറുടെയും ഡെപ്യൂട്ടി കളക്ടർ (ജനറൽ)- ന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
അപേക്ഷ വസ്തുവിന്റെ ന്യായവില ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് കൊണ്ട് സർക്കാർ 6 - 3 - 2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ വന്ന 
അപാകത പരിഹരിച്ച് അപേക്ഷ വസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) ചട്ടം 5 ( 4) 
പ്രകാരം ചുവടെ ചേർക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു. സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014/ റ്റി. ഡി . 
തീയതി 14 - 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനകൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ്. 


അപ്പീൽ കക്ഷിയുടെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


റീസർവെ 
നമ്പർ 


6 - 3 - 2010 - ൽ 

പുനർ 
ഭൂമിയുടെ സർക്കാർ നിശ്ചയിച്ച് നിർണ്ണയിച്ച് 
ഇനം തരം 

ന്യായവില ന്യായവില 
( ആർ ഒന്നിന്) (ആർ ഒന്നിന്) 


താലൂക്ക് 


-- 14 ,82,600 


12 ,35, 500 


ശ്രീ . നാഷ്, കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി 615 /8 -1 
അനിൽകുമാർ, 

ബ്ലോക്ക് നമ്പർ- 10 615 / 8- 2 
കോഴിശ്ശേരി, പുത്തൻ 
മഠത്തിൽ പട. വടക്ക്, 
കരുനാഗപ്പള്ളി 


പുരയിടം 

പുരയിടം 
Residential plot 
with Corp /Munici/Pan 

Road access 


FORM " C 


[ See Rule 5 (3)] 
NOTIFICATION 


No. M1 - 62545 /2018 . 

| 31st May 2018. 
Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of rule 5 of Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of the land in Kollam District is hereby fixed finally as shown in the Schedule hereto . 


SCHEDULE 


Fair Value 


No. Corporation/ Classification 


Revised 


of the Land 

“ Fair Value 


Remarks 


Sl. Name of 
No. District 


Name of 
Taluk 


Name of 
Village, Block No ., Corporation / 

Survey Municipality/ 
Number with Panchayath 
Sub Division No. 


already 


by use 


of Land 


( as on 6 - 3 - 2010) 


0 0 


(1) 


0 


(3) 


(2) 


(4) 


(5) 


(6 


( 7) 


(8) 


(9) 


| 1 


Kollam 


Dry Land 


Karunagapally Karunagapally Karunagapally 

Block No . 10 , Municipality 
| Re- Sy. Nos. 615/8-1 

615/8 -2 


14, 82,600 
per Ares 


12 ,35,500 Revised as 
per Ares per Proceedings 

No. M1- 62545 /18 
- dated 31- 5-2018 


Collectorate , 
Kollam. 


| ( Sd.) 
District Collector. 


275 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ആർ. ഗിരിജ ഐ . എ .എസ്.) 


നമ്പർ സി11- 162768 / 2018. 


2018 


മേയ് 


19. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 7- ൽ 

- റീസർവ്വ 185 /1-1, 185 / 2- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - 1. കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ കൈപ്പുഴ മുറിയിൽ ശ്രീരംഗം വീട്ടിൽ ശ്രീ. മധുസൂദനൻ പിള്ള 

സമർപ്പിച്ച അപേക്ഷ . 

- 2. അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 19 - 3- 2018- ലെ സി3-2065/ 2018 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 7 - ൽ റീസർവെ 185 /1- 1, 185 / 2- ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . മധുസൂദനൻ പിള്ള 
നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലങ്ങൾ കുളനട വില്ലേജിൽ 4152 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . മധുസൂദനൻ പിള്ളയുടെ 
കൈവശത്തിലും കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് 1, 50, 000 ന്യായവില 
നിശ്ചയിച്ച് "Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 7 - ൽ റീസർവെ 185 / 1-1, 185 / 2 - ൽപ്പെട്ട 
ഭൂമി "Residential plot with road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1, 50, 000 
( ഒരു ലക്ഷത്തി അമ്പതിനായിരം ) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

- സർക്കാർ ഉത്തരവ് ( പി) നമ്പർ 188/ 2014 / റ്റി. ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനകൂടി 
ഇതിന് പുറമെ കണക്കാക്കുന്നതാണ്. 


FORM " C 

NOTIFICATION 
No . C11 -162768/2018 . 

19th May 2018. 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act , 1959 , read with sub -rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) 
| Rules , 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 
District - Pathanamthitta. 


Taluk - Kozhencherry. 


Village — V -Kulanada. 


Sub 


Survey 
- No. 


Re- survey 

Block 


Re- survey 

No . 


Panchayath / 
Municipality 


Division 

- 
| No. 


Ward 
No. 


Classification 

by use 


Fair 
Value 
already 
fixed 


Revised 
Fair Value 

per 
Are 


. 


7 


185 


185 


- 


Panchayath 


Panchayath 


. 


2 ,00,000 


1 ,50 ,000 


Residential plot 
with road access 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector ( I/ C ) 


276 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : പി . ബി. നൂഹ് ഐ . എ .എസ്.) 


നമ്പർ സി11- 165426 / 2018. 


2018 ജൂ 


ൺ 6 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോന്നി താലൂക്കിൽ വി - കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 31 - ൽ 

റീസർവെ 257/3- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 
സൂചന:- (1) കോന്നി താലൂക്കിൽ വി - കോട്ടയം വില്ലേജിൽ പ്ലാഞ്ചേരിവിള തെക്കേതിൽ വീട്ടിൽ ശ്രീ . വാസു സമർപ്പിച്ച 

അപേക്ഷ . 
- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 27 -3- 2018 - ലെ 1909 /18 / സി3 നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വി - കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 31- ൽ റീസർവെ 257 / 3 - ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. വാസു സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം വി - കോട്ടയം വില്ലേജിൽ 9049 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലുള്ളതാണെന്നും 
ടി വസ്തു വിന് ആർ ഒന്നിന് - 2 6 , 500 ( ഇ രു പത്തി ആറാ യി രത്തി അഞ്ഞൂറ് രൂപ മാത്രം) ന്യായ വില 
നിശ്ചയിച്ച് " Residential plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വി - കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 31- ൽ റീസർവെ 257/ 3 - ൽപ്പെട്ട ഭൂമി 
- 26, 500 ( ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം) " Residential plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 
ഉത്തരവാകുന്നു . 

- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014/ റ്റി. ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിന് പുറമെ കണക്കാക്കുന്നതാണ്. 


FORM " C 


NOTIFICATION 
No. C11 - 165426/2018. 

6th June 2018 . 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act , 1959 , read with sub -rule (8 ) of Rule 4 of the Kerala Stamp ( Fixation of Fair Value 
of Land ) Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule 
hereto : 


SCHEDULE 
District Pathanamthitta . 


Taluk - Konni. 


| Village - V - Kottayam. 


Revised 
Fair Value 


Survey 
No. 


Re -survey 

Block 


Re -survey 

No. 


Sub 
Division 

No. 


Panchayath / 
| Municipality 


Ward 
No . 


Classification 

by use 


Fair 
Value 
already 
fixed 


per 


Are 


31 


257 


3 


Panchayath 


.. 


Residential plot 
without road 

access 


Re . 1 26 ,500 

( Twenty-six 
thousand and 
five hundred only) 


Collectorate, 
Pathanamthitta . 


| ( Sd.) 
District Collector (I/ C ) 


Gaz . No. 29 /2018 /CLR ( Fair Value- Supplement). 


277 


FORM ‘A ’ 
[See Rule 4 ] 

NOTIFICATION 
No. 3811/2018 / C3/L .Dis . 

8th June 2018 . 
Whereas , it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1959 , read with sub -rule (7) of rule 3 and rule 4 of the Kerala Stamp (Fixation of fair Value Land ) Rules , 
1995 . 


Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number in respect of the land situated in the Survey /Re- survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 11 ) thereof. 


SCHEDULE 
District - Pathanamthitta . 


Taluk — Konny. 


Village — Konny. 


Sl. Survey 

Sub 
No. No. Division 

Division 

No. 


Re 
Surveys 
Survey 
Block 


Re- 
Survey 
No. 


Re- Survey Municipality/ Name of 

Sub Panchayath / Local Body / 
Division Corporation Pan ./Mun ./ 
No . 

Corp . 
(6) (7) 

(8) 


Name and 
No. of 
Ward 


Classifi- 
cation 
by use 


Fair Value 
per Are 


(9 ) 


(10 ) 


(11) 


(1) 
1 


(2) 
505 


(3) 
1 


(4) 
33 


(5) 
145 


01-14 


Panchayath 


Konni 


XVI 


20 ,000 


Residential 

plot with 
Panchayath 
road access 


Revenue Divisional Office , 
Adoor. 


(Sd .) 
Revenue Divisional Officer. 


ERNAKULAM DISTRICT 

FORM ‘C 
[See Rule 5 (8)] 

NOTIFICATION 
No. A2-4723/2018 . 

11th June 2018 . 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28 ( A ) 
of Kerala Stamp Act, 1959 read with sub -rule ( 8 ) of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
in Ernakulam District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 
District — Ernakulam . 


Taluk — Kunnathunad. 


Village — Vengola . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of Revised Fair 
the land already Value of land as 
fixed as per Are per Are 


( 1 ) 


(2 ) 


(5 ) 


(6 ) 


Panchayath 


20,000 


1, 25 ,000 


Block - 20 
Re- survey 
Number - 386 / 1 - 3 


Residential 

plot with 
Corp ./Mun ./pan . 

road access 


Collectorate , 
Ernakulam . 


(Sd .) 
District Collector. 


278 


NOTIFICATION 


No. N - 1240 /2016 /K .Dis. 

24th May 2018 
Whereas, it is expedient to publish the Fair Value of the land as required under Section 28A of the Kerala Stamp Act, 
1950 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned against 
each Serial Number, in respect of the land situated in the Survey /Re -survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1) thereof. 


SCHEDULE 


District- Ernakulam . 


Taluk - Kanayannur. 


Village — Kumbalam . 


Re- sy. 


Panchayath / 


Sub 


SI. 


S 


No . No . 


Division 


Re-sy. Re -sy. 
Block No. 


Name of 
Local Body 


Municipality / 
Corporation 


No . 


Sub 
Division 

No. 
(0 


Classification Fair Value 

by use per Are 


Name 

and 
Number 
of Ward 

(9) 


(1) 


(2) 


(3) 


(4) 


(5) 


(7) 


(8 ) 


( 10 ) 


(11 ) 


. 


17 


78 


5 


Panchayath 


Kumbalam 


Cheppanam 


Wet Land 


1, 20,000 


. 


. 


17 


78 


8 


Panchayath 


Kumbalam 


Cheppanam 


Residential plot 2,40 ,000 

with Private 
road access 


Revenue Divisional Office , 
Fort Kochi. 


(Sd.) 
Revenue Divisional Officer. 


MALAPPURAM DISTRICT 


FORM ‘C 
[See Rule 5 (8 )] 

NOTIFICATION 
No. B5 -DCMPM / 5591/2017 . 

21st May 2018 . 
Whereas , it is expedient to publish a notification showing the Revised Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of 
Land ) Rules , 1995, the Fair Value of Land in Block No . 33 , Re -Survey No . 68 /3, Kuzhimanna Village, Kondotty Taluk of 
the Malappuram District is hereby fixed as shown in the schedule hereto . 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Classification 

by use 


Municipality 


Ward 


Name of Village 
and Survey No 
with Sub - Division 

Number 

(3 ) 


Fair value 
of the land 
already 
fixed 


Revised Fair 
value of 

land 


- (1) 


(2 ) 


(4) 


(5) 


(6) 


(7) 


(8 ) 


Malappuram Kondotty 


Kuzhimanna 

68 / 3 


21, 000 


Hill Tract 

without 
road access 


Collectorate , 
Malappuram . 


(Sd .) 
District Collector 


279 


FORM ‘ A ’ 


[ See Rule 4 ] 
NOTIFICATIONS 


(1) 


No. RDOPTM /379 /2018/B1. 


9th May 2018. 


Whereas, it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re- survey Numbers of the Village and Taluk mentioned 
against each shall be as shown against in Column ( 11) thereof . 


SCHEDULE 


District - Malappuram . 
Village — Wandoor. 


Taluk - Nilambur. 
Desom — Pazhayadam . 


sl 
No. 


Survey Sub 
No. Division 

No. 


Re- 
Survey 
Block 


Re - 
Survey 
No. 


Name and Classifi - 
No. of cation 
Ward by use 


Fair Value 
per Are 


Re - Survey 

Name of 
Sub Municipality/ Local Body/ 
Division Panchayath/ Pan ./Mun . 
No . 
(0 (7) (8) 
1 Panchayath Wandoor 


(9) 


(10 ) 


( 11 ) 


(1) 
. 


(2) 
. 


(3) 
. 


(4) 
. 


(5) 
172 


7,500 


Residential 

plot with 
Corp ./Mun ./ Pan . 

road access 


No . B / 166940 /2018. 


23rd May 2018 . 


Whereas, it is expedient to publish the fair value of the land as required under Section 28 A of the 
Kerala Stamp Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 11) thereof. 


SCHEDULE 


District - Malappuram . 
Village — Wandoor. 


Taluk - Nilambur. 
Desom - Kappil. 


Sl. Survey 

Sumou 
No. No. 


Sub 
Division 

No . 


Re - 
Survey 
Block 


Re - 
Survey 
No. 


Re- Survey 

Name of 
Sub Municipality/ Local Body 
Division Panchayath Pan./Mun . 
No. 
(0) (7) (8) 


Name and 
No. of 
Ward 


Classifi- Fair Value 
cation per Are 
by use 


(1) 


(2) 


(3) 


(4) 


(5) 


(9) 


(10 ) 


(11) 


116 


. 


. 


81 


118 


2 


Panchayath 


6 ,000 


Wandoor 
Panchayath 


Residential 
plot without 
vehicular 
access 


280 


No. B - 1190 /2016 . 


5th June 2018 . 


but 


the themeluar 


negentiende 


er den enkel o 


n 284 of the 


Whereas , it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 . 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 11 ) thereof. 


SCHEDULE 


District - Malappuram . 
Village — Urangattiri. 


Taluk — Ernad . 
Desom — Urangattiri . 


Si Sumou 
No. No. 

. 


Sub 
Division 

No . 


Re - 
Survey 
Block 


Re- 
Survey 
No . 


Name and 
No. of 
Ward 


Classifi- 
cation 
by use 


Fair Value 
per Are 


Re- Survey 

Name of 
Sub Municipality/ Local Body 
Division Panchayath Pan ./Mun . 
No . 
(0) (7) (8) 
4 


(2) 


(3) 


(9) 


( 10 ) 


( 11) 


(1) 
6311 


(4) 
22 


(5) 
168 


40 ,000 


Garden land 
with road 
access 


6312 


- 


. 


Ñ 


168 


5 


Panchayath 


Urangattiri 
Panchayath 


50,000 


14 Residential 
Kallaratikkal plot without 

Cor./Mun ./Pan. 
road access 


6314 


. 


. 


22 


168 


6 


70 ,000 


Revenue Divisional Office , 
Perinthalmanna. 


(Sd .) 
Revenue Divisional Officer. 


KANNUR DISTRICT 

[ See Rule 5 (8 )] 
NOTIFICATION 


No. DCKNR -641/2018 - L6 . 

27th May 2018 . 
Whereas , it is expedient to publish a notification showing the revised Value of Land as required under 
Section 28A of the Kerala Stamp Act 1995 , the Fair Value of land in Survey No. 100 /2A Thimiri Village of the Kannur 
District is hereby fixed finally as shown in the schedule hereto . 

SCHEDULE 


Name of 
District 


Panchayath 


Ward 


Classification 

by use 


Name of Name of Village, 
Taluk Desom and Survey 
No. with Sub -Division 

Number 


Fair value Classification Revised 
of the land fixed after Fair value 
already inspection of land 

fixed 


(0) 


(7) 


(8) 


(9) 


(1) 
Kannur 


(2) 
Taliparamba 


(3) 

Thimiri 
Thimiri Desom 

100 /2A 


(4) 
Alakkode 


(5) 
2 


19 ,500 


10 ,000 


Residential 
land without 
road access 


Residential 
land without 
road access 


Collectorate , 
Kannur. 


(Sd .) 
District Collector. 


Gaz . No. 29 /2018 /CLR (Fair Value -Supplement). 


281 


